Reg . No.KL/TV (1 )/ 12 


C) 
Government of Kerala 

1982 


! 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Fol . XXVII] Trivandrum, Monday 


30th August 1982 

No. 607 
3th Bhadra 1904 (Saka ) 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആ e Sററിലെ 

6 -ാം വകുപ്പ് പ്രകാരമുളള പരസ്യം 
A1-367 / 82 . 

1982 ആഗസ്ററ് 21 . 
താഴെ പറയുന്ന താലൂക്കിലെ താഴെ പറയുന്ന വില്ലേജിലെ താഴെ പറയുന്ന 
സർവ്വേ നമ്പരുകളിൽപെടുന്നഭൂമികളുടെ സർവ്വേ നടത്തണമെന്ന് ഗവൺമെൻറ 
നിർദ ° ദേശിച്ചിരിക്കുകയാൽ ഈ വില്ലേജിൽ സർവ്വേ പ്രവർത്തനങ്ങൾ വേഗം 
തന്നെആരംഭിക്കുന്നതാണെന്നും താഴെ പറയുന്ന വില്ലേജിലെ താഴെ പറയുന്ന 
സർവ്വനമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വേചെയ്യുന്നതാണെന്നും 1961 - ലെ 
കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ററിലെ 6 ( 1 ) -ാം വകുപ്പു 
പകാരം ഇതിനാൽ പരസ്യംചെയ്യുന്നു . താഴെ പറയുന്ന ഭൂമികളുടെഉള്ളിലോ 
അഥവാ അവയോട് ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്ററർചെയ്ത ഭൂമി 
കളിൽ അവകാശമുണ്ടെന്ന് തേർച്ചചെയ്യു ന്ന ഏതൊരാളേയും നേരിട്ടോ എജൻറ 
മുഖേനയോ സ്ഥലത്ത് ജോലിചെയ്യുന്ന സർവ്വേയരുടെ അടുത്ത്ഹാജരാകുന്ന 
തിനും അതിരുകൾ കാണിച്ചുകൊടുക്കുന്നതിനും അതോട 

ബന്ധപ്പെട്ട 
വിവരങ്ങൾ നൽകുന്നതിനുംവേണ്ടി അതാതു സമയം ആവശ്യപ്പെടുമ്പോൾ ഹാജ 
രാകുന്നതിനും വേണ്ടി ഇതിനാൽക്ഷണിച്ചുകൊളളുന്നു . 

( പസ്തുത ആക്ററിലെ 6 ( 2) എന്ന വകുപ്പ് പ്രകാരം ഈ പരസ്യംതാഴെ 
പറയുന്ന ഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധുവായ 
നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 

(പസ്തുത ആക്ററിലെ 6 (3) വകുപ്പ് പ്രകാരം രജിസ്ററർചെയ്ത 
എല്ലാ കൈവശക്കാരും; 

( എ ) സർവ്വേചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനംചെയ്യേണ്ട ആവശ്യം 
ഉണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോ, കുററിക്കാടുകളോ, വേലികളോ, നീൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ മററു തടസ്സങ്ങളോ 15 ദിവസത്തിനകം 
മുറിച്ചുകളയുകയോ, നീക്കംചെയ്യുകയോ ചെയ്തു അതിരുകളാ മററു 
ലൈനുകളോ, വെടിപ്പാക്കണമെന്നു 
33/3239 /J . 


2 


( ബി ) കൊടി പിടിക്കുന്നവരേയും, ചെയിൻമാൻമാരേയും നിയോഗിച്ചു. 
അതാതുസമയം, ആവശ്യമായേക്കാവുന്ന സമയത്തേയ്ക്കും, 

കാലത്തേയ്ക്കും 
തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 

( സി ), അനുയോജ്യമായ സർവ്വേ അടയാളങ്ങൾ നൽകണമെന്നും മററു 
പകാരത്തിൽ പ്രസ്തുത ആക് റേറാ അതുപകാരം ഉണ്ടായിട്ടുളള ചട്ടങ്ങളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയ്ക്ക് നൽകണ 
മെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ പ്രകാരമുളള ഈ 
അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ചവരുത്തുകയാണെ 
ങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും ആയതിൻറ 
ചെലവ്ആക്ററിലും അതു പ്രകാരം ഉണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ 
ചെയ്തിട്ടുളളതുപോലെ വീഴ്ചവരുത്തിയിട്ടുളളവരിൽ നിന്നും വസൂലാക്കു 
ന്നതുമാണ്. 


ഭൂമിയുടെവിശദവിവരങ്ങൾ 


ജില്ല - കൊല്ലം 


താലുക്ക്_കൊല്ലം 


വില്ലേജ് മീനാട 


സർവ്വേനമ്പരുകൾ 


4415, 4448, 4449, 4447, 4443 , 4444 , 4442, 4425 , 4426, 4421 , 4422 , 
4423, 4407, 4416 , 4417, 4408, 3638, 3642, 3641, 3640 , 3639, 336, 3635 , 
3634, 3633, 3655, 3654, 3624, 3628 , 3632, 3636 , 3635 ( എല്ലാ സർവ്വേ 
നമ്പരും ഭാഗീകം). 


കൊട്ടിയം, 


എ . മുഹമ്മദ് ഹനീഫ്, 
സ്പെഷ്യൽ തഹശീൽദാർ ( സ്ഥലമെടുപ്പ്), 

കല്ലട ജലസേചന പദ്ധതി- XI. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1982, 


Reg .A.ALIV (N )/ 12 


Government of Kerala 

1982 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


30th August 1982 
Vol. XXVII ] Trivandrum ,Monday, 

8th Bhadra 1904 ( Saka ) 


[No. 606 


NOTIFICATION 
UNDER SECTION 13 OF KERALA SURVEY AND BOUNDARIES Act, 1961 
No. B2/164/80. 

19th August 1982. 
1. It is hereby notified under section 13 of the Kerala Survey and 
Boundaries Act, 1961 (Act 37 of 1961) that the survey of the undermentioned 
areas is now complete . 

2 . Unless the survey hereby notificd is inodified by a decree of a Civil 
Court under the provisions of section 14 of the said Act , the records of the 
survey shall be conclusive proof that the boundaries determined and 
recorded therein have been correctly determined and recorded . 


PARTICULARS OF THE AREA 
Taluk - Mukundapuram 

Village - Kizhakkummuri 
Sy. Nos. completed . - 1178 /5 , 1178/6 . 


Trichur . 


( Sd.) 
Special Ta sildar (L.A.), Railways and 

Land Acquisition Officer . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1982. 
33/3238 /82 /J . 


